O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


വാല്യം 11 


നമ്പർ 


3 


Vol . XI 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


2021 ഡിസംബർ 4 . 


നമ്പർ ബി . 1592/2021 
ECC 90/18 . 


ശ്രീ . മുസ്തഫ , എൻ . എസ് . , നവയത്ത് പറമ്പിൽ , കിഴക്കുമുറി , എളനാട് പി . ഒ . , തൃശ്ശൂർ 
എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതായി 
ടിയാന്റെ ഭാര്യ ശ്രീമതി റംലത്ത് , മക്കളായ ഷംസുദ്ദീൻ , മുംതാസ് ലത്തീഫ് , ആയിഷാബി മുജീബ് , 
പിതാവ് ശ്രീ . സെയ് ത ല വി എന്നി വർ ഈ ടബ ണ ൽ മുൻ പാകെ ECC 90 / 18 
നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര നിയമത്തിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ . മുസ്തഫ യുടെ ആശ്രിതരായി 
( 1 ) ശീമ തി റംലത്ത് ( ഭാ ര്യ ) , ( 2 ) ശ്രീ . സെയ്ത ല വി ( പി താ വ് ) എന്നി വർ മാത്ര മാണ് 
ഉണ്ടായിരുന്നതെന്ന് വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 
പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺ മെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 

ദിവ സ ത്തി നകം കോടതി മുൻപാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആ യത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
മേൽപ്പറഞ്ഞവർ മാത്ര മാണ് ശ്രീ . മു സ്ത് ഫ യു ടെ ആശി തർ എന്നുള്ള നിഗ മ ന ത്തിൽ 
എത്തുന്നതായിരിക്കും . 


15 


ഈ 


( 2 ) 


2021 ഡിസംബർ 23 . 


നമ്പർ ബി . 1385 2021 
ECC 637/16 . 


8 


ക . 


ക . 


+ 


ശീ . ഷിഹാ ബു ദ്ദീൻ , S / o റസാ ക്ക് , കെ . എ . , കിണ റ്റി ങ്കൽ ഹൗസ് , പുതു ശ്ശേ രി , 
ചെറുതുരുത്തി പി . ഒ . , തൃശ്ശൂർ എന്ന വ്യക്തി ജോലിക്കിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതി 
നാൽ ടിയാന്റെ ആശിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 10,44,345 ( പത്ത് ലക്ഷത്തി 
നാൽപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മാത്രം ) ടി കേസിലെ 2 -ാം എതിർ 
കക്ഷിയായ ഐ . സി . ഐ . സി . ഐ . ലൊംബാർഡ് ജനറൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 
2 ( 1 ) ( ഡി ) വകുപ്പ് അ നു സ രിച്ചുള്ള 

അ 

നിർ വ ചന പകാരം ടിയാന്റെ ആശിത രായി 
( 1 ) ശ്രീ . അബ്ദുൾ റസാക്ക് 

എ . റസാ ക്ക് , 

എ . ( പി താ വ് ) , 
( 2 ) ( ശീമ തി . മുഹ മൂ ദ , വി . എം . ( മാ താ വ് ) എന്നിവർ മാത മാണ് ഉണ്ടാ യി രു ന്നതെന്ന് 
വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താണ് . പരേത നായ 
തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ കോടതി മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്നതാണ് . അതി നു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കു ന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


5 


) 


( 3 ) 


നമ്പർ ബി .1319 2021 


2021 ഡിസംബർ 23 . 


ECC 87/18 . 


പകാരം 


ശ്രീ . ബിനിൽകുമാർ , കൊല്ലേലി ( ഹൗസ് ) , കോടശ്ശേരി , മുകുന്ദപുരം , തൃശ്ശൂർ എന്നയാൾ 
ജോലിക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ ആശ്രിതരായ ശ്രീ . അയ്യപ്പൻ ( പിതാവ് ) , ശ്രീമതി തങ്കമണി ( മാതാവ് ) , ശ്രീമതി ബിന്ദു 
( സഹോദരി ) എന്നി വർ ഈ ട്രൈബ്യൂണൽ മുൻപാകെ ECC 87 118 നമ്പരായി അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ചുള്ള നിർ വ ചന 

ശീ . ബിനിൽകു മാറിന്റെ ആശി ത രായി 
( 1 ) പരേതയായ ശ്രീമതി തങ്ക മണി ( മാതാവ് ) , ( 2 ) പരേതനായ ശ്രീ . അയ്യപ്പൻ ( പിതാവ് ) 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ചാലക്കുടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ളതാണ് . പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
മേൽപ്പറഞ്ഞ വ്യക്തികൾ മാത്രമാണ് ശ്രീ . ബിനിൽകുമാറിന്റെ ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ 
എത്തുന്നതായിരിക്കും . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , തൃശ്ശൂർ . 


( ഒപ്പ് ) 

എംപ്ലോയീസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ 21 -340 2020 . 


2021 ഡിസംബർ 15 . 


ശീ . 

അബ് ദു റ ഹി മാൻ , വി . പി . S / o അഹ മ്മദ് ഹാജി , താനാ രി യിൽ ഹൗസ് , 
കൊട്ടൂക്കര പി . ഒ . മല പ്പുറം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്ത് വരവെ 
10-7-2007 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . ഇർഷാദ് , വി . പി . എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ഐ . സി . ഐ . സി . ഐ . ലോംബാർഡ് ജനറൽ 
ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ? 11,32,480 ( പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി 
നാനൂറ്റി എൺപത് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ 
ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , കൊണ്ടോട്ടി , മലപ്പുറം അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 
കമ പേര് മരണമടഞ്ഞ തൊഴിലാളി 

മേൽവിലാസം 
നമ്പർ 

യുമായുള്ള ബന്ധം തീയതി 


ജനന 


1 


ശ്രീമതി പാത്തുകുട്ടി മാതാവ് 

താനാരിയിൽ ഹൗസ് , 
കൊട്ടുക്കര പി . ഒ . , 

കൊണ്ടോട്ടി , മലപ്പുറം 
2 ശ്രീ . അബ്ദുറഹിമാൻ , വി . പി . പിതാവ് 

മരണപ്പെട്ടു 
ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാ മൂലം എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് തെളിയി ക്കേ ണ്ട തു മാ ണ് . നിശ്ചിത 
സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച് നഷ്ട 
പരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനു 
ശേ ഷം ലഭി ക്കു ന്ന അവ കാ ശ വാ ദ ങ്ങൾ ഒന്നും 

യാതൊരു 

കാ ര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


തന്ന 


നമ്പർ ഇ 1 -576 / 2020 . 


2021 ഡിസംബർ 6 . 


ശ്രീ . വി . ജെ . സേവ്യർ S / o ജോസഫ് , വേണാട്ടുശ്ശേരി ഹൗസ് , പൂമാല പോസ്റ്റ് , തൃശ്ശൂർ എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്ത് വരവെ 26-2-2009 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . സുജേഷ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ട പരിഹാരം നൽകുന്ന തി നായി 
ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ? 9,01,853 ( ഒമ്പത് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി 
അമ്പത്തിമൂന്ന് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ 
ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , വടക്കാഞ്ചേരി തൃശ്ശൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


7 


പേര് 


ജനന 


മേൽവിലാസം 


കമ 
നമ്പർ 


മരണമടഞ്ഞ തൊഴിലാളി 
യുമായുള്ള ബന്ധം 


തീയതി 


1 


ശീമതി ജലജ , വി . 


ഭാര്യ 


പുതിയെടുത്ത് ഹൗസ് , 
പഴയന്നൂർ പി . ഒ . , 
തൃശ്ശൂർ -680 587 


4-11-2004 


2 കുമാരി ഗോപിക പി . സുജേഷ് മൈനർ 

മകൾ 
3 ശ്രീ , ഗോകുൽ കൃഷ്ണ 

മകൻ മരണപ്പെട്ടു 
ശ്രീ . രാമകൃഷ്ണൻ 

പിതാവ് 
5 ശ്രീമതി സരോജിനി 

മാതാവ് 


4 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാ മൂലം എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് തെളിയി ക്കേ ണ്ട തു മാ ണ് . നിശ്ചിത 
സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടി വച്ച് 
നഷ്ട പരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താണ് . 
ആയതിനു ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നും തന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 

( ഒപ്പ് ) 

കമ്മീഷണർ 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കാര്യാലയം , പാലക്കാട് . 

( വ്യവസായിക ട്രൈബ്യൂണൽ ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


NOTICES 


No. C - 1154 / 2021 . 


6th December 2021 . 


Whereas the Chief Executive , Kerala Headload Workers Welfare Board has deposited 
with this Court an amount of 6,82,603 ( Six lakh Eightytwo thousand Six hundred and three 
only ) towards compensation payable to be dependents of the deceased Mayankutty who met 
with a fatal accident in the course of work while he was working as a headload worker in 
Railway Good Shed Vadakara on 28-12-2020 . The Assistant Labour Officer Vatakara has 
reported that ( 1 ) Shahina ( wife ) , ( 2 ) Saliha ( daughter ) , ( 3 ) Sahadiyya ( daughter ) , ( 4 ) Imbichi 
( Mother ) Payattiyath , Puthuppanam P. O. , Vatakara are his only dependents as defined under 
Section 2 ( 1 ) ( d ) of the Employees ' Compensation Act , 1923 any others claiming to be such 
dependents should within 15 days of the publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and from the same . If no such claims are 
received within the prescribed time the entire amount of compensation will be disbursed to the 
persons mentioned above and claims preferred thereafter will not be considered . 


നമ്പർ സി .1154 2021 . 


2021 ഡിസംബർ 6 . 


28-12-2020 -ാം തീയതി വടകര റെയിൽവെ ഗുഡ്ഷെഡിൽ ചുമട്ട് തൊഴിൽ ചെയ്യവെ കുഴഞ്ഞ് 
വീണ് മരണപ്പെട്ട മായൻകുട്ടി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 


വട ക ര 


നൽകുന്നതിനായി ? 6,82,603 ( ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് രൂപ 
മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളി നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) 
വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ഷാഹിന ( ഭാര്യ ) , 
( 2 ) സാലിഹ ( മകൾ ) , ( 3 ) സഹദിയ്യ ( മകൾ ) , ( 4 ) ഇമ്പിച്ചി ( മാതാവ് ) പയറ്റിയത്ത് വീട് , പി . ഒ . 
പുതു 
പു തു പ്പ ണം , വട ക ര എന്നി വർ മാത്ര മാണ് ഉണ്ടാ യി രു ന്ന തെന്ന് 

അ സി സ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താ ണ് . അപകാര മുള്ള ആശി ത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺ മെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാണ് . നിർദ്ദിഷ്ട സമ യത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതൂ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


9 


( 2 ) 


No. ECC - 8-2019 . 


20th December 2021 . 


Whereas the Insurance Deputy Director , Thiruvananthapuram has deposited with this Court 
an amount of R 9,86,407 ( Nine lakh Eighty - six thousand Four hundred and Seven only ) 
towards compensation payable to be dependents of the deceased Somarajan who met with a 
fatal accident in the course of work while he was working as a driver in a Jeep bearing 
registration number KL - 01 - BK - 7784 on 6-4-2016 . The Assistant Labour Officer 
Sulthan Bathery has reported that ( 1 ) Smt , Rekha ( wife ) , ( 2 ) Kumari Ardra ( minor daughter ) , 
( 3 ) Adwaith ( Minor son ) Advaitham ( House ) , Pazhuppathoor , Beenachi , Sulthan Bathery , 
( 4 ) Smt . Sarojini ( Mother ) Poolakkara , Cheeral P. 0. , Kudukki , Wayanad are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the Employees ' Compensation Act , 1923 any 
others claiming to be dependents should within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing before me and from the same . If no 
such claims are received within the prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim preferred thereafter will not be 
considered . 


നമ്പർ ഇ.സി.സി .82019 . 


2021 ഡിസംബർ 20 . 


6-4-2016 -ാം തീയതി കെ . എൽ . 01 ബി.കെ. - 7784 നമ്പർ ജീപ്പിൽ ഡവറായി ജോലി 
ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട സോമരാജൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 9,86,407 ( ഒൻപത് ലക്ഷത്തി എൺപത്തി 
ആറായിരത്തി നാന്നൂറ്റി ഏഴ് രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളി 
നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി ( 1 ) ശ്രീമതി രേഖ ( ഭാര്യ ) , ( 2 ) കുമാരി ആർദ ( മൈനർ മകൾ ) , ( 3 ) അദ്വൈത് 
( മൈനർ മകൻ ) അദ്വൈതം ഹൗസ് , പഴുപ്പത്തൂർ പി . ഒ . , ബീനാച്ചി , സുൽത്താൻ ബത്തേരി 
( 4 ) ശ്രീമതി . സരോജിനി ( മാതാവ് ) പൂളക്കര വീട് കുടുക്കി , ചീരാൽ പി . ഒ . , വയനാട് എന്നിവർ 
മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുള്ള താ ണ് അ പ കാ ര മ ) മു ള്ള ആ ശി ത രാ ണെന്ന് 

അ വ കാ ശ പ്പെ ടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part III 


( 3 ) 


No. ECC - 43 / 2019 . 


20th December 2021 . 


Whereas the United India Insurance Company Limited has deposited with this Court an 
amount of * 9,85,735 ( Nine lakh Eightyfive thousand Seven hundred and Thirtyfive only ) 
towards compensation payable to be dependents of the deceased Kuriakose who met with 
fatal accident in the course of work while he was working as a Mesthiry under the opposite 
party , for the purpose of employment he was riding a motor cycle bearing registration number 
KL - 17J 8464 on 3-2-2017 . The Assistant Labour Officer Sulthan Bathery has reported that ( 1 ) 
Shyla ( wife ) , ( 2 ) Alista Kuriakose ( daughter ) , ( 3 ) Ann Mariya Kuriakose ( Minor daughter ) 
Nambichankudi ( House ) , Chithalayam ( P 0 ) , Sulthan bathery , ( 4 ) Yacob ( Father ) 
Nambichankudi ( House ) , Pallivayal , Kidanganad ( P. 0. ) Sulthan Bathery are his only 
dependents as defined under Section 2 ( 1 ) ( d ) of the Employees ' Compensation Act , 1923 any 
others claiming to be such dependents should within 15 days of the publication of this notice 
in the Kerala Government Gazette prefer their claim in writing before me and from the same . 
If no such claims are received within the prescribed time the entire amount of compensation 
will be disbursed to the persons mentioned above claim preferred thereafter will not be 
considered . 


നമ്പർ ഇ.സി.സി .43 ; 2019 . 


2021 ഡിസംബർ 20 . 


3-2-2017 -ാം തീയതി കേസിലെ ഒന്നാം എതിർകക്ഷിയുടെ കീഴിൽ മേസ്തിരിയായി ജോലി 
ചെയ്യവെ ജോലി ആവശ്യാർത്ഥം KL 17J.8464 നമ്പർ മോട്ടോർ സൈക്കിൽ യാത്ര ചെയ്യവെ 
ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കുര്യാക്കോസ് എന്ന തൊഴിലാളി യുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്ന തി നായി ? 9,85,735 ( ഒൻപത് ലക്ഷത്തി എൺപത്തി 
അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . 
തൊഴിലാളി നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സരിച്ചുള്ള നിർവചന 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ഷെല ( ഭാര്യ ) , ( 2 ) അലിസ്റ്റ് കുര്യാക്കോസ് ( മകൾ ) , 
( 3 ) ആൻമരിയ കുര്യാക്കോസ് ( മൈനർ മകൾ ) നബിച്ചൻകുടി ( വീട് ) , ചെതലയം പി . ഒ . , 
സുൽത്താൻ ബത്തേരി ( 4 ) യാക്കോബ് ( പിതാവ് ) നമ്പിച്ചൻകുടി ( വീട് ) , പള്ളിവയൽ , കിടങ്ങനാട് 
പി . ഒ . , സുൽത്താൻ ബത്തേരി എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സുൽത്താൻബത്തേരി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺ മെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട തു മാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് അതിനുശേഷം സമർപ്പുക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ & 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ കാര്യാലയം 
കോഴിക്കോട് . 


( ഒപ്പ് ) 
പ്രിസൈഡിംഗ് ഓഫീസർ , 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ 
& എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.1 3 05:41:40 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


